


തു. പ കേരള ശാസ്ത്രസാഹിത്യ പരിഷത്ത്‌ 


വിജ്ഞാനോത്സവം 1991 - “92 


രി 


് , പഞ്ചായത്തുതലം 
യ: രണ്ടാം ഭാഗം 
ട്‌ യു.പി. വിഭാഗം-ചോദ്യങ്ങള്‍ 
16.11.91. ശനി പം ഘാ സമയം. 1 മണിക്കൂര്‍ 
പാട്ടു്‌ 


ര 20004. 3.30 ളി മാര്‍ക്ക്‌ 35. 


നി ലം നം യ 
' 1 മുതല്‍ 18 വരെ ചോദ്യങ്ങള്‍ക്ക്‌ ഉത്തരം തെരഞ്ഞെടുത്ത 
സ ഏഴുതുകു 
(1) കേരളത്തില്‍ ഏറ്റവും കൂടുതല്‍ തണുപ്പുള്ള മാസമാണ്‌ 
(മടം, ചിങ്ങം, മകരം? 
മു ച ഉത്തരം. മകരം. 
2. ഭൂമിയുടെ ഉപരിതലത്തില്‍ ഏറെയും സമുദ്രമാണട്ലേടു ഇത്‌ ആകെ 
“1,  പിസ്കരീര്‍ണത്തിന്റെ ഏകദേശം എത്ര ശതമാനം വരും. 
 _൫ര0,7,80) 
റ്‌ ത ഉത്തരം: 70 
റ ച; നിങ്ങളുടെ അനുജന്‌ ഛര്‍ദി അതിസാര രോഗം പിടിപെട്ടു എന്നു 
പ്‌ കരൂതുക. എങ്കില്‍ നിങ്ങള്‍ ഉടന്‍ ചെയ്യേണ്ട കാര്യം: 
7 ഒരു ഭക്ഷണവും കൊടുക്കാതിരിക്കുക, ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണം 


ന. 


ലല ം _കൊടുക്കാതിരിക്കുക, ഉപ്പിട്ട കഞ്ഞിവെള്ളം വേണ്ടത്ര കൊടുക്കുകാ 
്ു ലി ധ്‌ ഉത്തരം: ഉപ്പിട്ട കഞ്ഞിവെള്ളം വേണ്ടത്ര കൊടുക്കുക 
ന നെല്‍ വയലുകളില്‍ ഇടവിളയായി പയര്‍ കൃഷി ചെയ്യുന്നത്‌ നല്ലതാണ്‌ 
കാരണം: 


(അത്‌ മണ്ണൊലിപ്പു തടയും, മണ്ണിലെ നൈട്രേറ്റു ലവണങ്ങളുടെ അളവു 
വര്‍ധിപ്പിക്കും, മണ്ണിലെ അമൂത കുറയ്ക്കും 
കകക ഉത്തരം: മണ്ണിലെ നൈട്രേറ്റു ലവണങ്ങളുടെ അളവ്‌ 


൦ _ പര്‍ധിപ്പിക്കും) 
ന 


ക്‌ 


ടു ഴു 


10. 


11. 


2. 

കടന്നലുകള്‍ എട്ടുകാലികളെ പിടിച്ചുകൊണ്ടുപോകുന്നത്‌ നിങ്ങള്‍ 
കണ്ടിരിക്കും. ഇതെന്തിനാണ്‌? 
(അവയെ തിന്നാന്‍, അവയുടെ നൂലെടുക്കാന്‍, മൂട്ട വിരിഞ്ഞു വരൂന്ന 
കുഞ്ഞുങ്ങള്‍ക്ക്‌ തീറ്റയായി സൂക്ഷിക്കാന്‍? 

ഉത്തരം: മുട്ട്വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങള്‍ക്ക്‌ തീറ്റയായി 

സൂക്ഷിക്കാന്‍ 
കഴിഞ്ഞ സപ്പംബര്‍ 22 ന്‌ മൈക്കല്‍ ഫാരഡ്ഡെയുടെ 200-ം ജന്‍മദിന 
മായിരുന്നല്ലോ. ഫാരഡെയുടെ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമാണ്‌ 
(ഘര്‍ഷണം മുലം വൈദ്യതിയുണ്ടാകുമെന്നു തെളിയിച്ചത്‌, വൈദ്യൂതി 
ഒഴുകുന്ന കമ്പിക്കു ചുറ്റും കാന്തിക ക്ഷേത്രം ഉണ്ടാകുമെന്ന്‌ തെളി 
യിച്ചത്‌, കാന്തിക ക്ഷേത്രത്തില്‍ ഒരു കമ്പിച്ചുരുള്‍ ചലിച്ചാല്‍ വൈദ്യതി 
ഉണ്ടാകുമെന്ന്‌ തെളിയിച്ചത്‌ 

ഉത്തരം:കാന്തിക ക്ഷേത്രത്തില്‍ ഒരു കമ്പിച്ചുരുശി ചലിച്ചാല്‍ 

വൈദ്യുതി ഉണ്ടാകുമെന്ന്‌ തെളിയിച്ചത്‌ 
കേരളത്തിലെ ഏക പക്ഷി സങ്കേതമാണ്‌ 
(തേക്കടി, തട്ടേക്കാട്‌, പറമ്പിക്കുളം 

ഉത്തരം: തക്ടേക്കാട്‌ 
നഗ്നപാദനായി മാരത്തോണ്‍ ഓടി സ്വര്‍ണം നേടിയ ആദ്യത്തെ വ്യക്തി 
യാണ്‌ 
(അബീബ്‌ ബിക്കില, റോജന്‍ ബാനിസ്റ്റര്‍, സെര്‍ഗീ ബൂബുകി? 

ഉത്തരം: അബ്‌ബ്‌ ബിക്കില 
ഇന്ന്‌ വെളുത്ത വാവ്‌ ആണെന്ന്‌ കരുതുക. എങ്കില്‍ ഇനി എത്ര ദിവസം ; 
കഴിഞ്ഞാലാണ്‌ വീണ്ടും പൂര്‍ണ ചന്ദ്രനെ കാണുക 
(7 ദിവസം, 14 ദിവസം, 29 ദിവസം 


ഉത്തരം: 29 ദിവസം 


മൂന്നു പ്രശസ്മൂ വ്യക്തികളുടെ പേരാണ്‌ ഇനി പറയുന്നത്‌. പ ഒരാള്‍ 
ഒരു പ്രസിദ്ധമാന്ത്രികനാണ്‌. അതാരാണ്‌? 


(ഹാരി ഹയഡിനി, ഹാരി ട്രൂമാന്‍, എഡ്മണ്ട്‌ ഹാലി 
ഉത്തരം: ഹാരി ഹാഡിനി. 


ഞങ്ങളില്‍ രണ്ടു പേര്‍ ശബ്ദുമുണ്ടാക്കുന്നത്‌ അതിവേഗം ചിറകടിച്ചിട്ടാ 
ണെങ്കില്‍ ഒരാള്‍ ചിറകു പിന്‍കാലുകളില്‍ ഉരസിയിട്ടാണ്‌ ശബ്ദുമൂണ്ടാ 
ക്കുന്നത്‌. ഒറ്റയാന്‍ ആരാണ്‌? 
(കൊതുക്‌, ചീവീട്‌, ഈച്ചാ 

ഉത്തരം: ചീവീട്‌ 


12; 


19. 


14. 


15. 


16. 


റം 


18. 


സ്മ 
സാരെ ജഹാന്‍സെ അഛാ 


ഹിന്ദു സിതാന്‍ ഹമാരാ... 


ഈ വരികള്‍ എഴുതിയത്‌ 
(മൂഹമ്മദ്‌ ഇക്ബാല്‍, സുബ്രഹ്മണ്യ ഭാരതി, രവീന്ദ്രനാഥ ടാഗോര്‍? 
ഉത്തരം: മുഹമ്മദ്‌ ഇക്‌ ബാല്‍ 
കാട്ടിലെ കടുവകളുടെ എണ്ണം സാധാരണ തിട്ടപ്പെടുത്തൂന്ന രീതി 
(അവയെ ഒളിച്ചിരുന്ന്‌ നിരീക്ഷിച്ച്‌, അര്ദുടടെ കാല്‍പ്പാടുകള്‍ പരിശോ 
ധിച്ച്‌, ശബ്ദംകൊണ്ട്‌ തിരിച്ചറിഞ്ഞ 
ഉത്തരം: കാല്‍പാടുകള്‍ പരിശോധിച്ച്‌ 


എന്നെ നിങ്ങള്‍ക്ക്‌ അവന്‍ എന്നോ അവള്‍ എന്നോ വിളിക്കാനാവില്ല. ) 
കാരണം, എന്റെ ശരീരത്തില്‍ ആണ്‍ലൈംഗികാവയവവും പെണ്‍ലൈം 
ഗികാവയവവും ഉണ്ട്‌ എന്നതുതന്നെ. ഞാന്‍ ആരാണ്‌? 
(മണ്ണിര, പാമ്പ്‌, തവളാ 

ഉത്തരം: മണ്ണിര 
കേരളത്തിലെ മികച്ച സിനിമാ സംവിധായകരില്‍ ഒരാള്‍ ആയിരുന്നു 


വല്ലോ ഈയിടെ അന്തരിച്ച ജി. അരവിന്ദന്‍. ഇനി പറയുന്നവയില്‍ 
അരവിന്ദന്റെ സിനിമ ഏതാണ്‌? 


(മാളൂട്ടി, അമ്മുവിന്റെ ആട്ടിന്‍കുട്ടി, കുമ്മാട്ടി? 

ഉത്തരം: കുമ്മാട്ടി? 
താഴെപ്പറയുന്ന നദികളില്‍ രണ്ടെണ്ണം കടലിലും ഒന്നു കായലിലുമാണ്‌ 
പതിക്കുന്നത്‌. കായലില്‍ പതിക്കുന്നത്‌ ഏത്ഭണ്‌? 
(്ാലിയാര്‍, പെരിയാര്‍, മൂവാറ്റുപുഴയാര്‍? 

ഉത്മരം: മുവാറ്റുപുഴയാര്‍ 
കേരളത്തില്‍ കടല്‍തീരമില്ലാത്ത 5 ജില്ലകള്‍ ഉണ്ട്‌. അതിലൊന്നാണ്‌ 
(തൃശൂര്‍, കോട്ടയം, മലപ്പുറാ 

ഉത്തരം: കോട്ടയം. 
റോമാ സാമ്ാജ്യവും കേരളവും തമ്മില്‍ പണ്ട്‌ വാണിജ്യബന്ധം നിലനി 
ന്നിരുന്നു എന്നതിനു തെളിവായി നമ്മൂടെ ചില തുറമുഖങ്ങളില്‍ നിന്ന്‌ 
പഴയ റോമന്‍ നാണയങ്ങള്‍ കണ്ടുകിട്ടിയിട്ടുണ്ട്‌. അതില്‍ പ്രമുഖമായ 
ഒരു സ്ഥലമാണ്‌ 
(കാപ്പാട്‌, വിഴിഞ്ഞം. കൊടുങ്ങല്ലൂര്‍? 


ഉത്തരം: കൊടുങ്ങല്ലൂര്‍. 


ടം 


29. 


ഒ. 


൧൧. 


2൫. 


24. 


25, 


26. 


ള്‌ 


4 
ഉത്തരമെഴുതുക 
8.90 മീറ്റര്‍ ദൂരം ചാടി ലോകത്തെ വിസ്മയിപ്പിച്ച ബോബ്‌ ബീമോന്റെ 


ലോംഗ്ജംപ്‌ റിക്കോര്‍ഡ്‌ ഈയിടെ ഒരാള്‍ തകര്‍ത്തത്‌ നിങ്ങള്‍ 
അറിയുമല്ലോ, അയാളൂടെ പേരെന്താണ്‌? 


ഉത്തരം: മൈക്ക്‌ പവല്‍ 
ഒരൂ തുണിയില്‍ നിന്ന്‌ മുന്നു കഷണം വെട്ടിയെടുത്ത്‌ അവയില്‍ 
യഥാക്രമം വെള്ള, മഞ്ഞ, കറുപ്പുനിറങ്ങള്‍ മുക്കിയിരിക്കുന്നു. അവ 
നനച്ച്‌ വെയിലത്ത്‌ ഇട്ടാല്‍ ഏതാണ്‌ ആദ്യം ഉണങ്ങുക? 

ഉത്തരം: കറുത്ത തുണി 
ഐക്യകേരളം രൂപം കൊള്ളുന്നതിനു മുമ്പ്‌ കാസര്‍ഗോഡു മുതല്‍ പാല 
ക്കാടുവരെയുള്ള ജില്ലകളെല്ലാം ചേര്‍ന്ന്‌ ഒറ്റ ജില്ലയായിരുന്നു. എന്തായി 
രുന്നു ആ ജില്ലയുടെ പേര്‍? 

ഉത്തരം: മലബാര്‍. 
ഇനി ഒരു കടംകഥ പറയാം. എല്ലാം തിന്നും, എന്തും ദഹിക്കും. വെള്ളം 
കുടിച്ചാല്‍ ചത്തുംപോകും. ഞാനാര്‌? 

ഉത്തരം: ത്‌. 
ഇനി പറയുന്ന ശ്രേണിയില്‍ വിട്ട സംഖ്യയേത്‌? 
134൦0... 

ഉത്തരം: 75 
ആണവനിലയവുമായി ബന്ധപ്പെട്ട്‌ പെരിങ്ങോം എന്ന സ്ഥലപ്പേര 
കേട്ടിരിക്കുമല്ലോ. ഈ സ്ഥലം ഏതു ജില്ലയിലാണ്‌? 

ഉത്മരം: കണ്ണുര്‍ ജില്ല. ളം (ന്‌ 
1990-ലെ ഏറ്റവും നല്ല സിനിമാനടനുള്ള കേരള ഗവര്‍മെന്റ്‌ അവാര്‍ഡ്‌ 
ലഭിച്ചത്‌ ഏതു നടനാണ്‌? 

ഉത്തരം. തിലകന. 
ഞാന്‍ പറക്കാന്‍ കഴിവില്ലാത്ത ഒരു പക്ഷിയാണ്‌. ദക്ഷിണസധ്രുവപ്രദേ 
ശത്തേ എന്നെക്കാണു. ഞാനാരാണ്‌? 

ഉത്തരം. പെ൯ഗ്വിന. 


പ്രശസ്ത സംവിധായകനായ ഐസന്‍സ്റ്റൈന്‍ ഒരിക്കല്‍ പറഞ്ഞു, “പ്രശ 
സ്കൂരായ രണ്ടു പേരുടെ മൂക്കിനു താഴെ ഓരോ കറുത്ത ചിത്രശലഭം വന്നി 
രുന്നു. അതില്‍ ഒരാളെ ലോകം യ സ്നേഹിച്ചു. രമ്യ ലോകം 
വെറുത്തു.” 


ലോകം വെറുത്തത്‌ പ്‌ സ്നേഹിച്ചതോ? 


ഉത്തരം: ചാര്‍ളിചാപ്ലിനെ. 


28. 


29. 


30. 


31. 


32. 


34. 


15 
വെള്ളം, കരി, ഉപ്പ്‌ ഇവയില്‍ സംയുക്തമല്ലാത്ത പദാര്‍ഥം ഏതാണ്‌? 


ഉത്തരം: കരി. 
ഞണ്ട്‌, ഈച്ച, ചിലന്തി ഇവയില്‍ ആര്‍ക്കാണ്‌ 6 കാലുകള്‍ ഉള്ളത്‌? 
ഉത്തരം: ഈച്ച്ത്്‌. 


ഇന്ത്യയുടെ പ്രശസ്തി മറുനാടുകളില്‍ എത്തിച്ച ഒരു കളിക്കാരനാണ്‌ 

വിശ്വനാഥന്‍ ആനന്ദ്‌. ഏതു കളിയിലാണ്‌ ഇദ്ദേഹം പ്രഗത്ഭന്‍? 
ഉത്തരം: ചെസ്സ്‌. 

വടക്കേ ഇന്ത്യയില്‍ ഈയിടെ ഉണ്ടായ അതിശക്തമായ ഭൂകമ്പത്തില്‍ 

നിരവധി ആളുകള്‍ മരിക്കുകയുണ്ടായല്ലോ. ഭൂകമ്പമേഖലയില്‍ പരി 

സ്ഥിതി ശാസ്ത്രജ്ഞരുടെ എതിര്‍പ്പിനിടയാക്കിയിട്ടുള്ള ഒരു അണക്കെ 

ട്ടിന്റെ പണി നടക്കുന്നുണ്ട്‌. എന്താണതിന്റെ പേര്‍? 


ഉത്തരം: ടെഹരി അങക്കെട്ട്‌ (760 ൧03൬൩). 


പ്രശസ്തനായ ഒരിന്ത്യന്‍ കാര്‍ട്ടൂണിസ്റ്റിന്റെ പേരില്‍ ലോകത്തെങ്ങുമുള്ള 
കൂട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട്‌ എല്ലാ വര്‍ഷവും ചിത്രരചനയിലും 
സാഹിതൃരചനയിലും മത്സരങ്ങള്‍ നടന്നുവരുന്നുണ്ട്‌. ആ കാര്‍ട്ടൂണി 
സ്റ്റിന്റെ പേര്‍ എന്തായിരുന്നു?. 


ഉത്തരം. ശങ്കര്‍. 


. ലോകത്തില്‍ ഏറ്റവും കൂടുതല്‍ ആളുകള്‍ ഭക്ഷിക്കുന്ന ധാന്യം 


ഏതാണ്‌? - 
ച 

ഉത്തരം: അരി / നെല്ല്‌. ഴം 
കാസറഗോഡുനിന്ന്‌ തിരുവനന്തപുരത്തേക്ക്‌ തീവണ്ടിയില്‍ യാത്ര ചെയ്യു 
ഒരു കൂട്ടി താന്‍ കടന്നുപോയ ചില പ്രധാന സ്ഥലങ്ങള്‍ കടന്നുപോയ 
ക്രമത്തില്‍ എഴുതാന്‍ ശ്രമിച്ചതാണ്‌ ഇനി പറയുന്നത്‌. ക്രമം തെറ്റിയിട്ടു 
ണ്ടെങ്കില്‍ തിരുത്തി പറയണം. തലശ്ശേരി, കായംകുളം, ഷൊറണൂര്‍, 
മാഹി, ചങ്ങനാശ്ശേരി (ബോര്‍ഡില്‍ എഴുതിക്കൊടുക്കണംാ 


ഉത്തരം: തലശ്ശേരി, മാഹി, ഷൊറണൂര്‍, ചങ്ങനാശ്ശേരി, 
കായാകുളം. 


